Kerala Gazette No. 4 dated 22nd January 2008 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICES 


- (1 ) 


No . T. N.( G )- 555/2003 . 

31st December 2007. 
Competitive tenders superscribing the name of works 
are invited for and on behalf of the Governor of Kerala 
from eligible contractors of PWD of States /Union 
Territory /CPWD /Railways for the following works to the 
Superintending Engineer, National Highways South Circle , 
Thiruvananthapuram . The tenders will be received upto 
3 p .m . on 30 -1 -2008 and opened at 3. 30 p.m . on the same 
day in the presence of tenderers present. 


- Tender Forms will be issued from 22 - 1 - 2008 to 
24 - 1 -2008 upto 1 p .m . The tenders received late will not be 
accepted and this department shall not be responsible for 
any delays in this regard . If the last date of receipt of 
tenders happens to be a holiday , the tenders will be 
received upto 3 p . m . on the next working day . The 
tenders not accompanied by the required E . M . D . pledged 
in favour of the Superintending Engineer and preliminary 
agreement in Stamp Paper worth Rs . 50 duly filled in will 
not be considered . All other rules in force governing 
tender formalities followed by Government of Kerala will be 
applicable to this tender also . Copy of tender notice and 
all other details can be had from this office in person on 
all working days. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ദേശീയപാത (ദക്ഷിണമേഖല ) തിരുവനന്തപുരം താഴെ പറയുന്ന 
പണികൾക്ക് പ്രവർത്തിയുടെ പേര് പുറത്തെഴുതി മുദ്രവച്ച 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 30 - 1 - 2008 -ാം തീയതി 

വൈകുന്നേരം 3 മണി വരെ പൊതു മരാമത്ത് വകു പ്പിൽ 
യൂണിയൻ ഭരണപ്രദേശത്തോ കേന്ദ്ര- സംസ്ഥാന സർക്കാരിന്റെ 
കീഴി ലോ , റെയിൽ വേ യിലോ ഉള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം 3.30 - ന് സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


| Sl. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 


- (1) 


അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് 
- സി . ആർ. എഫ്. സ്കീം 2007 - 08 


50 , 000 


50,000 


Tender No . and 

EMD 
No Name of work with PAC 

- Rs. 
| NH Division , Kollam 
Additional Central Assistance -CRF Scheme 2007 -08 
1 10 /SENH / SC /2007 -08 — Improvements to 

Chenakkaramukku - Bharanikavu upto Koivila 
road from k .m . 0 /00 to 1/650 under NH 
Division, Kollam - Rs. 50 lakhs 

50,000 
2 11 /SENH /SC /2007 -08 — Improvements to 

Kulamada -Pallical road from k .m . 0 /00 to 
- 5/ 300 under do . - Rs. 60 lakhs 

50, 000 
3 12 / SENH /SC /2007 -08 — Improvements to 

Sooranadu - Thamarakulam road from k .m . 
0 /00 to 4/ 00 under do . - -Rs. 60 lakhs 50, 000 

- 
4 13/SENH /SC /2007 -08 — Improvements to 

Pandalam - Aranmula road from k . m . 0 /00 
- to 6/ 800 under do . - Rs. 60 lakhs 

50, 000 
5 14/SENH /SC /2007 -08 — Improvements to 

Keerukuzhy -Kurampala road from k.m . 0/00 
to 4 /300 under do . — Rs. 50 lakhs 

50 ,000 
6 15 /SENH /SC /2007 - 08 — Improvements to 

Mulluvila -Umayanalloor road from 

k. m . 0/ 00 to 4/ 570 under do . -- Rs. 60 lakhs 50,000 
7 16 /SENH /SC /2007 -08 — Improvements to 

Nair Hospital-Uliyakovil road upto 
Punnammodu from k . m . 0 /00 to 2 /600 
under do . -- Rs. 50 lakhs 

50, 000 
8 17/SENH /SC /2007 -08 — Improvements to 

Chingeli-Chadayamangalam road from 

k. m . 0/00 to 2700 under do. - Rs. 50 lakhs 50, 000 
9 18/ SENH/ SC/ 2007 -08 --Improvements to 

Ranni Branch road from k . m . 0 /00 to 
2 / 500 under do . - Rs. 60 lakhs 

50, 000 
Cost of tender form -- Rs. 1, 000 + VAT for Sl . Nos. 
1 , 5, 7 , 8 and Rs. 2 ,000 + VAT for all others. 

Period of completion — 1 month . 

Class of Contractors — A & B Class for Sl. Nos. 1, 5 , 
7, 8 and A Class for all others. 
Gaz . No . 4 /2008 /DTP (PWD ) 


50,000 


50,000 


1 10 /എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി ./ 2007 - 08 

ചേനക്കരമുക്ക്- ഭരണിക്കാവ് കോയി വിള 
റോഡ് കി . മീ . 0 / 00 മുതൽ 1 / 650 വര 

അഭിവൃദ്ധിപ്പെടുത്തൽ രൂപ 50 ലക്ഷം. 
2 11 /എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി ./ 2007 - 08 

പള്ളിക്കൽ റോഡ് കി . മീ . 0/ 00 മുതൽ 5/ 300 

വരെ ടി - - രൂപ 60 ലക്ഷം. 
- 3 12/എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി . 2007 - 08 

- ശൂരനാട്- താമരക്കുളം റോഡ് കി . മീ . 0 / 00 

മുതൽ 4 / 00 വരെ ടി - രൂപ 60 ലക്ഷം. 
4 13 /എസ്. ഇ ./എൻ.എച്ച്.എസ്. സി ./ 2007 - 08 
- കുളമട ജംഗ്ഷൻ- പന്തളം ആറന്മുള റോഡ് 

കി . മീ . 0 / 00 മുതൽ 6 / 800 വരെ ടി 

രൂപ് 60 ലക്ഷം. 
5 14 /എസ്. ഇ .| എൻ. എച്ച്.എസ്. സി . 2007 - 08 

കീരുക്കുഴി- കുരമ്പാല റോഡ് കി . മീ . 0/ 00 

മുതൽ 4 / 300 വരെ ടി -- രൂപ 50 ലക്ഷം. 
6 15/ എസ്. ഇ ./എൻ.എച്ച്.എസ്. സി ./2007 -08 

മുള്ളുവിള - ഉമയനല്ലൂർ റോഡ് കി . മീ . 0 / 00 
- മുതൽ 4 / 570 വരെ ടി - രൂപ 60 ലക്ഷം. 
- 16/എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി. 2007 - 08 
-- നായേഴ്സ് ഹോസ്പിറ്റൽ-ഉളിയക്കോവിൽ റോഡ് 
മുതൽ പുന്നമൂട് വരെ കി . മീ . 0 / 00 മുതൽ 

2 / 600 വരെ ടി - രൂപ 50 ലക്ഷം. 
8 17 / എസ്. ഇ .| എൻ. എച്ച്.എസ്. സി . 2007 - 08 
- ചിങ്ങേലി ചടയമംഗലം റോഡ് കി . മീ . 0 / 00 

മുതൽ 2 / 000 വരെ ടി - രൂപ 50 ലക്ഷം. 
9 18/ എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി ./ 2007 - 08 

റാന്നി ബ്രാഞ്ച് റോഡ് കി . മീ . 0 / 00 മുതൽ 
2/ 500 വരെ ടി - - രൂപ 60 ലക്ഷം. 


50, 000 


50 ,000 


50 , 000 


50, 000 


50, 000 


ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 1, 5, 7, 8 - ന് 
രൂപ 1,000 + വാറ്റ്. മറ്റുളളവയ്ക്ക് രൂപ 2,000 + വാറ്റ്. 

പ്രവൃത്തിയുടെ നിർമ്മാണ കാലാവധി 1 മാസം. 
- കരാറുകാരന് വേണ്ട യോഗ്യത ക്രമനമ്പർ 1, 5, 7, 8 - ന് 
എ & ബി ക്ലാസ്, മറ്റുള്ളവയ്ക്ക് എ ക്ലാസ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിശദവിവരങ്ങളും 22- 1-2008 
മുതൽ 24 - 1- 2008 ഉച്ചയ്ക്ക് 1 മണി വരെ എല്ലാ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിലും ഈ ഓഫീസിൽ നിന്നും ദർഘാസ് 
പ്രമാണങ്ങളുടെ വില രൊക്കം പണമായി അടച്ച് വേണ്ടപ്പെട്ട 
രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
മറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. രജിസ്ട്രേഷൻ 
കാർഡ് കാണിക്കുന്ന അർഹതയുള്ള കരാറുകാർക്ക് മാത്രമേ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കപ്പെടുകയുള്ളൂ. രജിസ്റ്റേർഡ് 
തപാൽ മുഖേന മാത്രമേ കരാറുകൾ സ്വീകരിക്കുകയുള്ളൂ. 


not be considered . All other rules in force governing 
tender formalities followed by Government of Kerala will be 
applicable to this tender also . Copy of tender notice and 
all other details can be had from this office in person on 
all working days. 

കേരള ഗവണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ദേശീയപാത (ദക്ഷിണമേഖല), തിരുവനന്തപുരം താഴെ പറയുന്ന 
പണികൾക്ക് പ്രവർത്തിയുടെ പേര് എഴുതി മത്സര സ്വഭാ 
വമുള്ള ദർഘാസുകൾ 31 - 1- 2008 -ാം തീയതി വൈകുന്നേരം 
3.00 മണി വരെ പൊതുമരാമത്ത് വകുപ്പിൽ യൂണിയൻ ഭരണ 
പദേശത്തോ കേന്ദ്ര/ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ, 
റെയിൽവേയിലോ ഉള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ അന്നേ ദിവസം 3. 30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ - നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 
(2 ) 


- (2 ) 


- എൻ. എച്ച്. ഡിവിഷൻ, തിരുവനന്തപുരം, 

സി. ആർ. എഫ്. സ്കീം 2007 - 08 


No. T. N .( G)- 555/ 2003 . 

31st December 2007. 
Competitive tenders superscribing the name of works 
are invited for and on behalf of the Governor of Kerala 
from eligible contractors of PWD of States /Union 
Territory /CPWD/Railways for the following works to the 
Superintending Engineer, National Highways South Circle , 
Thiruvananthapuram . The tenders will be received up to 
3 p .m . on 31- 1-2008 and opened at 3. 30 p . m . on the same 
day in the presence of tenderers present. 


1 20 /എസ്. ഇ ./എൻ.എച്ച്.എസ്. സി./ 2007 - 08 

കൊങ്കളം - പു ന്ന യ് ക്കാ മു കൾ റോഡ് 

4 കി. മീ. അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 60 ലക്ഷം. 50,000 
2 21/ എസ്. ഇ ./എൻ.എച്ച്.എസ്. സി ./ 2007 - 08 

മണ്ഡപത്തിൻകടവ്-മുകന്തറ റോഡ് 
കി . മീ . 0 / 00 മുതൽ കി . മീ . 4 /400 വരെ - 

ടി - രൂപ 60 ലക്ഷം. 
3 22/എസ്. ഇ ./എൻ.എച്ച്.എസ്. സി./2007 -08 

അമ്പലമുക്ക്-മുട്ടട റോഡ് ടി -- രൂപ 60 ലക്ഷം. 50,000 
- 23 /എസ്. ഇ ./ എൻ.എച്ച്.എസ്. സി ./ 2007 -08 

ശാസ്തമംഗലം-മരുതൻകുഴി- വട്ടിയൂർക്കാവ് 
കാച്ചാണി റോഡ് ടി - രൂപ 90 ലക്ഷം. - 50 , 000 


50,000 


| SI. Tender No. and 

EMD 
No Name of work with PAC 

Rs. 
N .H . Division , Thiruvananthapuram -CRF Works 2007 -08 
1 20 /SENH /SC /2007 - 08 — Improvements to 

Kongalam -Punnakkamugal road 4 k .m . 
Rs. 60 lakhs 

50, 000 
2 21/ SENH /SC /2007-08 — Improvements to 

Mandapathinkadavu -Mukundara road 

between k. m . 0 /00 to 4/ 400 - Rs. 60 lakhs 50, 000 
3 22 / SENH /SC /2007 -08 — Improvements to 

| Ambalamukku - Muttada road - Rs. 60 lakhs 50, 000 
4 23/ SENH / SC /2007 -08 — Improvements to 

Sasthamangalam -Maruthankuzhy , 
Vattiyoorkavu -Kachani — Rs . 90 lakhs 50 ,000 
Cost of tender form - Rs. 2 ,000 + VAT 
Period of completion — 1 month . 
Class of Contractors — ’ A ’ Class 

Tender Forms will be issued from 23 - 1 - 2008 to 
25 -1 -2008 upto 1 p.m . The tenders received late will not be 
accepted and this department shall not be responsible for 
any delays in this regard . If the last date of receipt of 
tenders happens to be a holiday, the tenders will be 
received upto 1 p .m . on the next working day . The 
tenders not accompanied by the required E . M . D . pledged 
in favour of the Superintending Engineer and preliminary 
agreement in Stamp Paper worth Rs. 50 duly filled in will 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2,000 + വാറ്റ്. 
നിർമ്മാണ കാലാവധി 1 മാസം. 
കരാറുകാരന് വേണ്ട യോഗ്യത " എ ക്ലാസ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിശദവിവരങ്ങളും 23-1-2008 
മുതൽ 25 - 1 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ എല്ലാ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിലും ഈ ഓഫീസിൽ നിന്നും ദർ ഘാ സ് 
പ്രമാണങ്ങളുടെ വില രൊക്കം പണമായി അടച്ച് വേണ്ടപ്പെട്ട 
രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
മറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. രജിസ്ട്രേഷൻ 
കാർഡ് കാണിക്കുന്ന അർഹതയുള്ള കരാറുകാർക്ക് മാത്രമേ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കപ്പെടുകയുള്ളൂ. രജിസ്റ്റേർഡ് 
തപാൽ മുഖേന മാത്രമേ കരാറുകൾ സ്വീകരിക്കുകയുള്ളൂ. 
More details from : 

1. www .pwd.kerala. govt.in 
2 . www .keralagovt.in 
3. www .keralapwd.net 


Office of the Superintending 
Engineer, PWD, National 
Highways South Circle, 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer. 


നിരത് 


RE - TENDER NOTICES 

- (1) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദ്രവ്യം 
രൂപ് 


No. BSC- 1/2007- 08/DBGL . 


31st December 2007. 


Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Contractors of Kerala PWD Class ‘ A ’ category for the 
following works so as to reach this office on or before the 
date specified . Tenders will be opened at 4 . 30 p . m . on the 
date specified by the undersigned or other authorized 
officers. 


1 16 /എസ്. ഇ . ബി. എസ്. സി. 2007 -08 - ആലപ്പുഴ 
വണ്ടാനം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയും 
പോസ്റ്റുമോർട്ടം സർവ്വീസ് സ്റ്റേഷനു 
വേണ്ടിയുള്ള കെട്ടിടവും നിർമ്മാണം 
രൂപ 72 ലക്ഷം 


50 , 000 


2 17 /എസ് . ഇ . ബി . എ സ : / സി 2007 - 08 
ആലപ്പുഴവണ്ടാനം ടി. ഡി. എം . സി . ആശുപ്രതി 
കോംപ്ലക്സിന്റെ പുനരുദ്ധാരണവും അറ്റകുറ്റ 
പണിയും ചുറ്റുമതിലും ഗേറ്റും നിർമ്മി 
ക്കുന്ന ജോലികൾ - രൂപ 90.63 ലക്ഷം 


Sealed tenders should be sent by post only so as to 
reach the same within the prescribed date and time itself . 


50,000 


SI. 


Tender No. and 
Name of Work with PAC 


EMD 
Rs. 


- 


| 1 


16 /SEBSC/2007-08 TDMC Alappuzha 
Construction of Building for Mortuary and 
Postmortum Service Station at Vandanam 
Rs. 72 ,00, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 2,000 + വി . നി . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- 31 -1- 2008. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി കമനമ്പർ 
1- ന് 12 മാസം, ക്രമനമ്പർ 2 - ന് 9 മാസം. 

കരാറുകാരന്റെ തരംതിരിവ് " എ . 

പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ - ബിൽഡിംഗ്സ് ഡിവിഷൻ, 
ആലപ്പുഴ. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്തുവകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


50 ,000 


17 /SEBSC /2007 -08 — Renovation and 
other repair works at TDMC Hospital 
Complex at Vandanam Construction of 
compound wall and gate — Rs. 90 ,63, 140 50 ,000 
Cost of tender forms - Rs. 2,000 + ST. 
Last date and time of receipt of tender — 31 - 1-2008 . 


( 2 ) 


| Period of completion - 12 months for Sl. No. 1 
and 9 months for Sl. No. 2 . 

Name of Division - Buildings Division, Alappuzha. 


No. BSC- 1/2007 -08/DBGL . 

1st January 2008. 
Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Constractors of Kerala PWD Class " A & "B category for 
the following works so as to reach this office on or before 
the date specified . Tenders will be opened at 4 . 30 p. m . on 
the date of specified by the undersigned other authorized 
officers. 


Tender documents and other particulars can be 
obtained from this office up to 1 p . m . one day before 
the tender date on application in writing and on payments 
of cost (not refundable ) either in Cash or Money Order. 
Only postal tenders will be entertained and late tenders 
will be rejected . All other conditions are the same as those 
current in Kerala Public Works Department. 


Sealed tenders should be sent by post only so as to 
reach the same within the prescribed date and time itself . 


Sl. 


No . 


Tender No. and 
Name of Work with PAC 

(2) 


EMD 
Rs. 
( 3) 


(1 ) 


ദക്ഷിണമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( ബിൽഡിംഗ്സ് 
ആന്റ് ലോക്കൽ വർക്ക്സ്) കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ 
വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ 
മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 


10 /SEBSC /2007 -08 — Construction of 
Working Women s Hostel in 
Neyyattinkara Municipality ( Re - Tender) 
Rs. 21,00 ,000 


50,000 


49/SEBSC /2007-08 — Construction of 
Compound Wall at Government I. T .I., 
Chanthanathope, Kollam- 14 - Rs. 31, 00,000 


50,000 


- ( 1) 


( 2 ) 


3 


No. 50 /SEBSC/ 2007 - 08 - Renovation 
works of General Hospital, Alappuzha 
Rs. 25 ,00,000 


- 50, 000 


(പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ - കമ നമ്പർ 1 - ന് 
ബിൽഡിംഗ്സ് ഡിവിഷൻ, തിരുവനന്തപുരം. ക്രമനമ്പർ 2 - ന് 
ബിൽ ഡിംഗ് സ് ഡിവിഷൻ, കൊല്ലം . കമനമ്പർ 3 - ന് 
ബിൽഡിംഗ്സ് ഡിവിഷൻ, ആലപ്പുഴ. 

ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്തുവകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Cost of tender forms — Rs. 1,000 + S . T. 


Last date and time of receipt of tender - 25 - 1- 2008. 

Period of completion — 6 months for Sl. No. 1 , 
3 months for Sl. No. 2 and 3 . 


Office of the Superintending 
Engineer , Buildings and Local 
Works, South Circle , 
Thiruvananthapuram . 


( Sd .) 
Superintending Engineer. 


- Class of contractor - " A & "B . 

Name of Division - Buildings Division , 
Thiruvananthapuram for Sl. No. 1, Buildings Division , 
Kollam for Sl. No . 2, Buildings Division , Alappuzha for 
Sl. No. 3 . 

Tender documents and other particulars can be 
obtained from this office up to 1 p . m . one day before 
the tender date on application in writing and on payments 
of cost (not refundable ) either in cash or Money Order. 
Only postal tenders will be entertained and late tenders 
will be rejected . All other conditions are the same as those 
current in Kerala Public Works Department. 


ദർഘാസ് പരസ്യം 

| [ 19/ ഇഇ / 2007 -08] 
നമ്പർ ഡിബി- 1/2007 -08. 

2008 ജനുവരി 7. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം റോഡ്സ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകത കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


(2 ) 


| ( 3 ) 


ദക്ഷിണമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( ബിൽഡിംഗ്സ് 
ആന്റ് ലോക്കൽ വർക്ക്സ്) കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ 
വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ 
മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


- 10 /എസ്ഇബിഎസ് സി / 2007 - 08 

നെയ്യാറ്റിൻ ക ര ന ഗ ര സ ഭ വ ർ ക്കിംഗ് 
വിമൻസ് ഹോസ്റ്റൽ നിർമ്മാണം (പുനർ 
ദർഘാസ്) - രൂപ 21 ലക്ഷം 


എസ്. എഫ്. 2007 -08 അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ബിറ്റ് ചിപ്പിംഗ് കാർപ്പെറ്റ് തുടങ്ങിയ ജോലികൾ 

എം . സി . റോഡിൽ 
1 402/ 01/ 2007 - 08 - 170 / 000 മുതൽ 180/ 000 
കി . മീ . വരെ - രൂപ 10 ലക്ഷം 

25,000 
2 403 / ഇ ഇ / 2007 - 08 - 180/ 000 മുതൽ 185 / 000 
കി . മീ . വരെ - രൂപ് 5ലക്ഷം 

12 ,500 
3 404/ 02/ 2007 - 08 - 165/ 000 മുതൽ 170 / 000 
കി . മീ . വരെ - രൂപ 5 ലക്ഷം 

12, 500 
4 405/ 20/ 2007 - 08 - 142 / 000 മുതൽ 147/ 000 
കി . മീ . വരെ - രൂപ 5 ലക്ഷം 

12 , 500 
40 6 / ഈ ഇ / 2 0 07 - 08 - 147 / 000 മുതൽ 151/ 000 
കി . മീ . വരെ- - രൂപ 4 ലക്ഷം 

10 , 000 
407/ ഇ ഇ /2007 - 08 - 160 / 250 മുതൽ 165/ 000 
കി . മീ . വരെ- - രൂപ് 5 ലക്ഷം 

12 , 500 
7 408 ഈ ഇ / 2 007 - 08 - 151/ 000 മുതൽ 152 / 500 
കി . മീ . വരെ - രൂപ 10 ലക്ഷം 

25, 000 
8 409/ 01/ 2007 - 08 - 152 / 500 മുതൽ 154 / 500 
കി . മീ . വരെ - രൂപ 5 ലക്ഷം 

25 ,000 
- 410 / ഇ ഇ / 2 007 - 08 - 131/ 300 മുതൽ 133 / 000 
കി . മീ . വരെ - രൂപ 6. 50 ലക്ഷം 

16 ,250 
10 411/ ഇ ഇ / 2007 - 08 - 158/ 750 മുതൽ 160 / 250 
കി. മീ . വരെ - രൂപ 5 ലക്ഷം 

25, 000 
412/ 01/ 2007 - 08 - 133 / 000 മുതൽ 135/ 000 
കി. മീ . വരെ - രൂപ 8 ലക്ഷം 

20 ,000 
12 413/ 20/ 2007 - 08 - 135/ 000 മുതൽ 138 / 000 
കി . മീ . വരെ - രൂപ് 14 ലക്ഷം 

35 ,000 
13 414/ 02/ 2007 - 08 - 138 / 000 മുതൽ 142/ 000 
കി . മീ . വരെ - രൂപ 13. 50ലക്ഷം 

33 ,750 


50 , 000 


2 49 /എസ്ഇബിഎസ്സി/ 2007 - 08 - കൊല്ലം 

ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ . റ്റി. ഐ . യു ടെ 
ചു റ്റു മ തി ൽ നിർമ്മാണം - രൂപ 31 ലക്ഷം 


50, 000 


3 


50/എസ്ഇബിഎസി/ 2007 - 08 - ആലപ്പുഴ 
ജനറൽ ആശുപത്രിയുടെ പുനരുദ്ധാരണ 
പണികൾ - രൂപ 25 ലക്ഷം 


50 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ,1 000 + വി . നി . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- - 25 - 1- 2008. 
പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി- ക്രമനമ്പർ 
1- ന് 6 മാസം, ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് 3 മാസം. 
കരാറുകാരന്റെ തരംതിരിവ് - " എ ആന്റ് " ബി . 


- ( 1) 


( 2) 


കരാറുകാരുടെ ക്ലാസ്- അടങ്കൽ തുക 6 ലക്ഷം 
വരെയുള്ള പ്രവൃത്തികൾക്ക് ഡി യും അതിലുപരിയും, 
6 ലക്ഷത്തിനുമുകളിൽ " സി യും അതിലുപരിയും. 

വേല തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 1- 2008, 1 മണിവരെ. 

- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 29- 1- 2008, 4 മണിവരെ. 

- ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

- ( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


17 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിബിടി/ ഇഇ/ ബി .എൽ. ഡി. 2007 - 08. 

2007 ഡിസംബർ 27 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതു മരാമത്ത് വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കെട്ടിട വിഭാഗം എറണാകുളം 
താഴെ പറയുന്ന ജോലികൾക്ക് മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരി 
ക്കുന്ന അവസാന ദിവസം 29 - 1 - 2008 വൈകുന്നേരം 4 മണി 
വരെ ആയിരിക്കും. അന്നേദിവസം ഏതെങ്കിലും കാരണ 
വശാൽ അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം വൈകു 
ന്നേരം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


- 14 415 / ഇഇ / 2007 - 08- - ഉപരിതലം പുതുക്കൽ - 

2007 - 08 കൂതപ്പള്ളി- കൊല്ലൂർ 
റോഡിൽ 0/ 000 മുതൽ 1/ 800 കി. മീ . വരെ 

ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 12 ലക്ഷം 30, 000 
- 15 309 / ഈ ഇ / 2 007 - 08 - ഏറ്റുമാനൂർ - 

എറണാകുളം റോഡിൽ 12/ 800 മുതൽ 
14/ 300 കി. മീ . വരെ ചിപ്പിംഗ്കാർപ്പറ്റ് 

ചെയ്യുക (പുനർ ദർഘാസ്) - രൂപ 15 ലക്ഷം 37,500 
16 311 / ഇ ഇ / 2007- 08 - 1 / 2 ഇ ഇ റോഡ് 

ആയാംകുടി റോഡിൽ 0/ 000 മുതൽ 2/ 000 കി . മീ . 
വരെ (പുനർ ദർഘാസ്) - രൂപ 15 ലക്ഷം 37,500 
312/ ഇ ഇ / 2 0 07 - 08 - പെരുവ- മോനിപ്പള്ളി 
- റോഡിൽ 7 / 000 മുതൽ 9/ 060 കി . മീ .വരെ 
(പുനർ ദർഘാസ്) - രൂപ 13 ലക്ഷം 

32, 500 
18 313 / ഇഇ/ 2007 - 08 - മുട്ടുചിറ റോഡിൽ 4 / 000 

മുതൽ 5 / 000 കി . മീ . വരെ - രൂപ 10 ലക്ഷം 25,000 
19 316 / ഇഇ / 2007 -08 പ്രത്യേക അറ്റകുറ്റ 

പണികൾ 2007 - 08 - മീനച്ചിൽ- കടുത്തുരുത്തി 
റോഡിൽ 0/ 000 മുതൽ 2 / 000 കി . മീ. വരെ 
താഴ്ഭാഗങ്ങൾ ഉയർത്തുകയും ഡയിനേജ് 
സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുക 
(പുനർദർഘാസ്) രൂപ 14 ലക്ഷം 

36 ,250 
20 320 / ഇഇ/ 2007 - 08 - സാധാരണ അറ്റകുറ്റ 

പണികൾ 2007 -08 - ഇലഞ്ഞി- ഉഴവൂർ റോഡിൽ 
(ആലാപുരം വഴി) 2/ 000 മുതൽ 4/100 കി . മീ. 
- വരെ അറ്റകുറ്റപ്പണികൾ- രൂപ 15 ലക്ഷം 37,500 
21 322 / ഇഇ / 2 007 - 08 - പ്രത്യേക അറ്റകുറ്റ 

പണികൾ 2007 - 08 - വി . റ്റി . റോഡിൽ 
1/000 മുതൽ 2/000 കി. മീ. വരെ ഓട നിർമ്മാണം, 
ചിപ്പിംഗ് കാർപ്പറ്റ്എന്നിവ (പുനർ ദർഘാസ്) - 
രൂപ 15 ലക്ഷം 

37 , 500 
22 324/ ഇഇ / 2007 - 08 - ഉപരിതലം പുതുക്കൽ 

2007 - 08 - തലപ്പാറ - നീർപ്പാറ റോഡിൽ 
0/000 മുതൽ 1/800 കി . മീ . വരെ ചിപ്പിംഗ് കാർപ്പറ്റ് 

ചെയ്യുക (പുനർ ദർഘാസ്) - രൂപ 15 ലക്ഷം 37,500 
23 - 327 / ഇ ഇ / 2 0 07 - 08 - പ്രത്യേക അറ്റകുറ്റ 

പണികൾ 2007 - 08 - - പുളിഞ്ചുവട്- ചീരഞ്ചുവട് 

റോഡിൽ 0/ 000 മുതൽ 0/ 900 കി. മീ. വരെ 
ഉപരിതലം ഉയർത്തുക, ഓട നിർമ്മിക്കുക, 

ബിറ്റുമെൻ കോൺക്രീറ്റ് ചെയ്യുക എന്നീ 
- ജോലികൾ (പുനർ ദർഘാസ്) - രൂപ 15 ലക്ഷം 37,500 
328 / ഇഇ/ 2007 -08 - ടി പുളിഞ്ചുവട് ചീരഞ്ചുവട് 
റോഡിൽ 0 / 900 മുതൽ 2/012 കി. മീ. വരെ 

ടി ടി (പുനർ ദർഘാസ്) -രൂപ 15 ലക്ഷം - 37,500 
25 341/ ഇ ഇ / 2 0 07 - 08 - (പ്രത്യേക അറ്റകുറ്റ 

പണികൾ 2007 - 08 കൂടല്ലൂർ റോഡിൽ 3, 000 
മുതൽ 4/000 കി. മീ. വരെ കാരിയേജ് വീതി 
കൂട്ടുക (പുനർ ദർഘാസ്) - രൂപ 15 ലക്ഷം 37,500 


1 


2 


3 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
- അടങ്കൽ തുകയും 
30 / ഇഇ / ബി .എൽ. ഡി ./ 2007 -08 - ആലുവ 
താലൂക്ക് ഹെഡ് കാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ 
രക്തബാങ്ക് കെട്ടിടത്തിന്റെ രണ്ടാംനിലയിൽ 
അസംബ്ലിഹാൾ നിർമ്മാണം - രൂപ 7 ,00, 000 17 ,500 
31/ ഇഇ/ ബി . എൽ. ഡി ./ 2007 - 08 - ആലുവ 
താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ 
രക്തബാങ്ക് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ 
നാലു മുറിക ളു ടെ നിർമ്മാണം 
രൂപ 5 ,75, 000 

| 14 , 400 
32 / ഇഇ / ബി .എൽ. ഡി./ 2007 - 08 - എംഎൽഎ 
എസ് ഡി എഫ് കെട്ടിട നിർമ്മാണം- 
ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂൾ, 
ചൊവ്വര - രൂപ 13,25 ,000 

33 ,200 
4 33 / ഇഇ / ബി.എൽ. ഡി./ 2007 - 08 - - പള്ളുരുത്തി 

ബ്ലോക്ക് കെട്ടിടം നവീകരിച്ച് സബഷറി 
ആക്കുന്നതിനുവേണ്ടിയുള്ള നിർമ്മാണ 
പ്രവർത്തനം - രൂപ 5,00,000 

12 , 500 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 3 ഇവയ്ക്ക് 
രൂപ 700 + വി. നി., ക്രമനമ്പർ 2, 4 ഇവയ്ക്ക് രൂപ 400 + വി . നി . 

നിർമ്മാണ കാലാവധി. ക്രമനമ്പർ 1, 4 ഇവയ്ക്ക് 3 മാസം, 
ക്രമനമ്പർ 2 - ന് 6 മാസം, ക്രമനമ്പർ 3 - ന് 12 മാസം. 

കരാറുകാരന്റെ യോഗ്യത എ , ബി , സി. 

ദർ ഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


24 


ദർഘാസ് പ്രമാണത്തിന്റെ വില അടങ്കൽ തുക 6 ലക്ഷം 
വരെയുള്ള പ്രവൃത്തികൾക്ക് രൂപ 400 + വി. നി.. 6 ലക്ഷത്തിന് 
മുകളിൽ രൂപ 700 + വി . നി . 
Gaz . No. 4 /2008 /DTP (PWD ) 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


എറണാകുളം. 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്. ഡി. ടെണ്ടർ- 14/2007. 2008 ജനുവരി 4. 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി. ഡബ്ലിയു . ഡി. നിരത്തുകൾ വിഭാഗം, വയനാട് ഡിവിഷൻ, 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള കരാറു കാരിൽ നിന്നും ദ ർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊ ള്ളു ന്നു . ദർഘാ സു കൾ സ്വീക രി ക്കുന്ന 
അവസാന ദിവസം വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
സമർപ്പിക്കാവുന്നതും അന്നേ ദിവസം 4.30 മണിക്ക് അവ 
തുറക്കുന്നതുമാണ്. 


ജോലിക്കു വേണ്ടി സമർപ്പിക്കുന്ന ദർഘാസ് സഹിതം 
നിർദ്ദേശിക്കപ്പെട്ട നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ ഈടുനൽകി ദർ ഘാ സിന്റെ കൂടെ അടക്കം 
ചെയ്യേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 

- ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


വയനാട്, 
കൽപ്പറ്റ നോർത്ത്. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


[ 11/ 2007 -08] 


നമ്പർ ഡി5 -ടിഡി/ 2007 -08. 

- 2007 ഡിസംബർ 28. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ, റോഡ് സ് സബ് ഡി വി ഷൻ, കണ്ണൂർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറു 
കാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 
( 1) 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 3 ) 


കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ - അടങ്കൽ തുകയും 

രൂപ് 
- സാധാരണ റിപ്പയർ പ്രവൃത്തികൾ 
മാനന്തവാടി-കൽപ്പറ്റ റോഡ് കി. മീ. 29/ 00- നും 
30 /00- നും ഇടയിൽ അപകടം ഒഴിവാക്കാൻ 
വളവ് വീതി കൂട്ടലും മണ്ണ് ഇടിച്ചിൽ ഉള്ള 
സ്ഥലത്ത് പാർശ്വഭിത്തി കെട്ടലും 
രൂപ 15,00,000 

37 ,500 
2 നരിക്കുണ്ട്- തോമാട്ടുചാൽ റോഡ് കി. മീ . 

2 / 900- നും 9/ 900 - നും ഇടയിൽ സ്ട്രിപ്പ് 
ബി. ടി . - രൂപ 10 , 00 ,000 

25,000 
കണിയാമ്പറ്റ- മീനങ്ങാടി റോഡ് കി. മീ . 
2 / 500 - നും 3/ 500 - നും ഇടയിൽ കലുങ്ക്, 
അഴുക്കുചാൽ മുതലായവ നിർമ്മിക്കൽ 
രൂപ 15,00,000 

37 ,500 
ബീനാച്ചി-പനമരം റോഡ് കി. മീ. 11/500 - നും 
12 / 500 - നും ഇടയിൽ കേടുപറ്റിയ കലുങ്ക് 
പു നർ നിർ മ്മാ ണ വും അഴു ക്കു ചാൽ 
അഭിവൃദ്ധിപ്പെടുത്തലും - രൂപ് 12 ,00 ,000 - 30,000 
മാനന്തവാടി- പ്രകന്തളം റോഡ് കി. മീ . 
22 / 500- നും 23/00- നും ഇടയിൽ അഴുക്കുചാൽ 
നിർമ്മാണം - രൂപ 8,00,000 

20, 000 
മാനന്തവാടി- പ്രകന്തളം റോഡ് കി. മീ . 
24 / 00 - നും 25 /00- നും ഇടയിൽ അഴുക്കുചാൽ 
നിർമ്മാണവും സംരക്ഷണ പ്രവൃത്തിയും - 
രൂപ 10,00,000 

25 , 000 
ചീയമ്പംഷെഡ്-മുള്ളൻകൊല്ലി റോഡ് 
കി . മീ . 5/ 500- നും 6/ 250 - നും ഇടയിൽ 
കേടുപറ്റിയ കലുങ്ക് പുനർനിർമ്മാണവും 
ഇ ടി ഞ്ഞ വ ശ ം സം ര ക്ഷി ക്ക ലും 
രൂപ 14,00,000 

35,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 700 + വി. നി. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 1- 2008 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് ഫോറ ങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 28 - 1-2008 വൈകുന്നേരം 4 മണിവരെ. 

കരാറുകാരുടെ വിഭാഗം - " സി യും ഉപരിയും. 


2 


2007 - 08 - ലെ പ്രത്യേക അടിയന്തിര അറ്റകുറ്റപ്പണികൾ 

- (പുനർ ദർഘാസ്) 
വളപട്ടണം ആഴീക്കൽ റോഡ് കി. മീ. 4 /100- ൽ 
കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മാണം - 
രൂപ 2, 00 , 000 

5 ,000 
- പെരു മചേരി-പള്ളിപറമ്പ്-ചെക്കിക്കുളം 

റോഡ് കി . മീ . 1/ 600 മുതൽ 1 /700 വരെ 
കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മാണം - 
രൂപ 2,50,000 

6 ,250 
വിവിധ റോഡുകളിൽ കാട് വയ്ക്കൽ2007 - 08 

(പുനർ ദർഘാസ്) 


250 


250 


200 


3 മടായി- മാട്ടൂൽ റോഡ് കി . മീ. 0/ 000 മുതൽ 

9/ 325 വരെ രൂപ 10, 000 
ഹാജി റോഡ്- ഇല്ലിപുറം-മുങം- ചെറുകുന്ന് 
അമ്പലം- കൊവ്വപുറം റോഡ് കി. മീ. 0 / 000 

മുതൽ 8 / 771 വരെ - രൂപ 10 ,000 
- 5 എട്ടിക്കുളം എച്ച്. എസ്. പാലകോട് റോഡ് 

കി . മീ . 0 / 000 മുതൽ 4 / 575 വരെ - 

രൂപ് 7,000 
6 വളപട്ടണം ആഴീക്കൽ റോഡ്, വളപട്ടണം 

പാസഞ്ചർ അപ്രോച്ച് റോഡ് കി . മീ . 0 / 000 
മുതൽ 5/ 675 വരെ - രൂപ 8,000 
പൂതപ്പാറ - വായപ്പറമ്പ്- ആഴീക്കൽ റോഡ് 
കി. മീ . 0 / 000 മുതൽ 6/ 518 വരെ - രൂപ 8,000 
പൂതപ്പാറ - മയിലാടത്തടം വളപട്ടണം- കീരിയാട് 
കാട്ടാമ്പള്ളി റോഡ് കി. മീ . 0/ 000 മുതൽ 

3 / 870 വരെ - രൂപ് 7, 000 
9 കൂടളി-തണ്ടപ്പുറം-ചെക്കികുളം റോഡ് കി. മീ 

0 / 000 മുതൽ 6/ 990 വരെ - രൂപ 8,000 


200 


7 


200 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 

ദർഘാസ് ഫോറങ്ങൾ വയനാട് നിരത്തുകൾ വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ദർഘാസ് ഫോറത്തിന്റെ 
വില പണമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


200 


200 


- ( 1) 


- ( 2) 


- (1) 


( 3 ) 


200 


100 


200 


150 


12 


31 പുതിയങ്ങാടി- നീരൊഴുക്കുംചാൽ റോഡ് 

കി. മീ . 0/ 000 മുതൽ 2/ 100 വരെ രൂപ 4,000 
32 ചെറുകുന്ന് അമ്പലം- ആയിരംതെങ്ങ് റോഡ് 

കി. മീ. 0 /000 മുതൽ 2/ 500 വരെ രൂപ 5,000 
33 കണ്ണൂർ- വളപട്ടണം ( വഴി) അലവിൽ റോഡ് 

കി . മീ . 0/ 000 മുതൽ 3 / 000 വരെ രൂപ 5, 000 
പെരുമ്പാറ കടവ്- ഒലക്കാട്- അരിമ്പ - കരിങ്കൽ 
കുഴി റോഡ് കി . മീ. 0/ 000 മുതൽ 3/ 645 
വരെ രൂപ 5,000 
- കൊളചേരി മുക്ക്-ചേലേരി മുക്ക് റോഡ് 
കി. മീ . 0/ 000 മുതൽ 4 / 000 വരെ- രൂപ 5,000 


150 


100 


150 


35 


10 പെരുമചേരി-പള്ളിപറമ്പ്-ചെക്കികുളം റോഡ് 

കി. മീ . 0/ 000 മുതൽ 4/ 345 വരെ - രൂപ 7,000 
ചൊവ്വ - നടാൽ ബയാസ് റോഡ് കി. മീ. 
0 /000 മുതൽ 6 /230 വരെ - രൂപ 7,000 
വിവിധ റോഡുകളിൽ കാട് വയ്ക്കൽ2007 -08 
കണ്ണപുരം പാലം - സി . ആർ. സി . ( വഴി) 
ജുമാമസ്ജിദ് റോഡ് കി. മീ . 0 / 000 മുതൽ 

1/ 485 വരെ - രൂപ 3,500 
13 തളിപ്പറമ്പ്- പട്ടുവം- ചെറുകുന്ന്- കൊവ്വപുറം 

റോഡ് കി. മീ . 8 / 700 മുതൽ 10 / 070 (1.370) 

വരെ - രൂപ 3, 500 
14 ചെറുകുന്ന് തറ- കീഴറ വെള്ളിക്കീൽ കടവ് 

റോഡ് കി. മീ . 0/ 000 മുതൽ 4 / 500 വരെ - 

രൂപ 5,000 
15 അംബിക റോഡ് കി. മീ. 0/ 000 മുതൽ 3/ 116 

വരെ - രൂപ 4,000 
16 എളയാവൂർ- അമ്പലം റോഡ് കി. മീ. 0 / 000 

മുതൽ 3 / 800 വരെ- രൂപ് 5,000 
ഏലൂർ- മൗവ്വഞ്ചേരി റോഡ് കി . മീ. 0/ 000 
മുതൽ 2 / 045 വരെ - രൂപ 4,000 
പഴയങ്ങാടി-പുതിയങ്ങാടി റോഡ് കി. മീ . 
0/ 000 മുതൽ 2 / 600 വരെ - രൂപ 5,000 


100 


150 


36 


പൂതപ്പാറ - നീർകടവ് റോഡ് കി. മീ . 0/ 000 
മുതൽ 2 / 400 വരെ - രൂപ 4,000 


150 


100 


37 


100 


150 


38 


150 


150 


കുടുക്കിമൊട്ട - 

മുണ്ടേരിമൊട്ട റോഡ് കി. മീ. 
0 /000 മുതൽ 2 / 900 വരെ രൂപ 5,000 
ചോല - പട്ടാന്നൂർ റോഡ് കി. മീ . 0 / 000 മുതൽ 
3/ 660 വരെ രൂപ 5,000 
- പടന്നോട്ട്- ഏടവച്ചാൽപള്ളി-തണ്ടപ്പുറം റോഡ് 

കി. മീ . 0 / 000 മുതൽ 3 / 630 വരെ രൂപ 5,000 
- പുതിയപറമ്പ്-പൂതപ്പാറ റോഡ് കി. മീ. 0/000 
മുതൽ 1/ 010 വരെ രൂപ 3,000 


100 


150 


18 


40 


150 


100 


150 


150 


100 


150 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 400 + വി. നി., മറ്റുള്ളവയ്ക്ക് രൂപ 150 + വി. നി . 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 5- 2 - 2008, ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 5 - 2- 2008, വൈകുന്നേരം 4 മണിവരെ. 

- കരാറുകാരനു വേണ്ട യോഗ്യത് - ഡി ക്ലാസും അതിനു 
മുകളിലും 

കാലാവധി - ക്രമനമ്പർ 1- നും 2 - നും 2 മാസം, ക്രമനമ്പർ 
3 മുതൽ 40 വരെ 2 ആഴ്ച . 

- ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കു ന്ന വരുടെ 
ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ അന്നേദിവസം 4.30 
മണിക്ക് ഹാജരായ കരാറുകാരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്ന 
തായിരിക്കും. 


50 


19 - എഴിമല റെയിൽവേ സ്റ്റേഷൻ റോഡ് കി . മീ . 

0/ 000 മുതൽ 3 / 235 വരെ - രൂപ് 5,000 
ചാല പടിഞ്ഞാറക്കര ആറ്റടപ്പ റോഡ് കി. മീ . 
- 0/000 മുതൽ 3/ 950 വരെ - രൂപ 5,000 
21 കോയ്യോട്- പൊതുവാച്ചേരി റോഡ് കി. മീ. 
- 0 / 000 മുതൽ 3/ 000 വരെ - രൂപ 4,000 
പഴയ എൻ.എച്ച്. പാപ്പിനിശ്ശേരി ഭാഗം റോഡ് 
കി. മീ . 0 / 000 മുതൽ 1/790 വരെ - രൂപ 5,000 
പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ് 
കി. മീ . 0 / 000 മുതൽ 0/ 694 വരെ - രൂപ് 2,000 
കാട്ടാമ്പള്ളി- കണ്ണാടിപറമ്പ്- 

മുണ്ടേരിമൊട്ട 
കി. മീ. 0/ 000 മുതൽ 6/ 750 വരെ- രൂപ 5,000 
വെള്ളച്ചാൽ- ഓടക്കടവ് റോഡ് കി. മീ . 0/ 000 

മുതൽ 3/ 650 വരെ - രൂപ 5,000 
26 പഴയ എൻ.എച്ച്. വളപ്പട്ടണം റോഡ് കി. മീ . 

0/ 000 മുതൽ 2 /235 വരെ - രൂപ 5,000 
കണ്ണൂർ- വളപട്ടണം ( വഴി) അലവിൽ റോഡ് 
കി . മീ . 3/ 000 മുതൽ 5/ 850 വരെ - രൂപ 6,000 
കീച്ചേരി- അഞ്ചാം പീടിക റോഡ് കി. മീ . 0/ 000 
മുതൽ 2 / 230 വരെ --രൂപ് 5,000 
പഴയങ്ങാടി റെയിൽവെ സ്റ്റേഷൻ റോഡും 
അപ്രോച്ച് റോഡും കി . മീ. 0/ 000 മുതൽ 

1/085 വരെ രൂപ 1,500 
30 ചെറുതാഴം -കുറ്റൂർ റോഡ് കി. മീ. 0 /000 

മുതൽ 1/ 150 വരെ രൂപ 3,500 


150 


25 


- 


150 


150 


150 


- ദർഘാസ് ഫോറം സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബ 
ന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടാതെ യാതൊരു 
കാരണവശാലും കരാർ തുകയ്ക്ക് പലിശ നൽകുന്നതല്ല. കരാർ 
പണികളുടെ ബില്ലുകൾ നിർബന്ധമായും മുൻഗണനാ ചട്ടമനു 
സരിച്ചായിരിക്കും പാസ്സാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


150 


50 


(ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


100 


കണ്ണൂർ. 


